© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2800 


( 6 ) 


ക്രമ 


പേര് 


പരേതനുമായുള്ള വയസ് 


നമ്പർ 


ബന്ധം 


നമ്പർ ബി2-3323 2021 . 


2021 ഫെബ്രുവരി 5 . 


1 


ലക്ഷ്മി ഭായി 


ഭാര്യ 


67 


2 


നാരായണി , കെ . എം . 


മകൾ 


51 


3 


കരുണാകരൻ , കെ . എം . 


മകൻ 


49 


4 


കമലാക്ഷി , കെ . എം . 


മകൾ 


46 


അവകാശ 


24-3-2020 - ലെ കേരള ഗസറ്റ് നമ്പർ 12 - ൽ ( വാല്യം 9 , 
പാർട്ട്- III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 256 2 - ൽ കമ നമ്പർ ( 2 } ആയി പസി ദ്ധ 
പ്പെടുത്തിയ ( ബി4-15309 | 2019 ) -ാം നമ്പർ പരസ്യത്തിൽ 
പരേത യുടെ മേൽ വിലാസം ഹോസ്ദുർഗ്ഗ് താലൂക്കിൽ 
കാഞ്ഞങ്ങാട് വില്ലേജിൽ തോയമ്മൽ ദേശത്ത് തോയമ്മൽ 
വീട്ടിൽ മയിൽവളപ്പിൽ കുഞ്ഞങ്ങ w / o ( L ) രാമൻ എന്നത് 
പയ്യന്നൂർ താലൂക്കിൽ കോറോം വില്ലേജിൽ മുതിയ ലം 
പള്ളിത്തറ ദേശത്ത് മയിൽ വളപ്പിൽ വീട്ടിൽ മയിൽ വളപ്പിൽ 
കുഞ്ഞങ്ങ w / o ( L ) രാമ ൻ എന്നും പരേത് മരണപ്പെട്ട 
തീയതി 26-10-2017 എന്നത് 26-10-2007 എന്നും തിരുത്തി 
വായിക്കേണ്ടതാണ് . 


മേൽപ്പറ ഞ്ഞ വരാണ് പരേതന്റെ അ വ കാശികളെന്നു 
ള്ള തിന് 

സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
വെള്ളരിക്കുണ്ട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി 

കഴിഞ്ഞാ തപാൽ മാർഗ്ഗമാ യോ വ രു ന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 


( 7 ) 


നമ്പർ ബി2-12226 2020 . 


2020 നവംബർ 27 . 


നമ്പർ ബി4-24783 / 2019 . 


2021 ജനുവരി 21 . 


20-10-2020 - ലെ കേരള ഗസറ്റ് നമ്പർ 41 / 2020 - ൽ ( വാല്യം 
9 , പാർട്ട്- III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 732 4 - ൽ 

ക മ നമ്പർ ( 15 ) 
ആയി പസി ദ്ധപ്പെടുത്തിയ പരസ്യത്തിൽ 
കെ . പി . ബാഹുലേയൻ എന്നയാളുടെ മരണത്തീയതി 21-1-2016 
എന്നതിന് 

തിരുത്തി 
വായിക്കേണ്ടതാണ് . 


പ ര ത നായ 


ള്ള രി ക്കുണ്ട് താ ലൂ ക്കിൽ 

പരപ്പ് വില്ലേ ജിൽ 
കനകപ്പള്ളി , തൂവക്കുന്ന് ദേശത്ത് ചെല്ലം വീട്ടിൽ കല്ലളൻ 
എന്നയാൾ 22-8-2019 -ാം തീയതി മരിച്ചുപോയെന്നും കേരള 
ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 , പാരഗ്രാഫ് 236 -ൽ 
പരാമർശിക്കും പ്രകാരമുള്ള ആവശ്യങ്ങൾക്കായി അനുവദിക്കുന്ന 
അവകാശ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായി പാരഗ്രാഫ് 
236 - ൽ പരാമർശിക്കും ഉപകാരമുള്ള പരേതന്റെ അവകാശി 
കളായി താഴെ പറ യുന്ന 4 പേർ മാത്രമാണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു . 


പ ക രം 


20-1-2016 


എന്ന് 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
ഹോസ്ദുർഗ്ഗ് . 


തഹശീൽദാർ . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


Vellarikundu Taluk 


1 


ചോയിച്ചി 


ഭാര്യ 


70 


പരസ്യം 


2 


രാഘവൻ , എം . 


മകൻ 


48 


3 


( 1 ) 


45 


സുധാകരൻ , എം . 


നമ്പർ ബി2-12168 2020 . 


2020 നവംബർ 27 . 


4 


തമ്പാൻ , എം . 


43 


അവ കാശ 


വെള്ള രി ക്കു ണ്ട് താ ലൂ ക്കിൽ കള്ളാർ വില്ലേ ജിൽ 
മാലക്കല്ല് , കരിപ്പാട് ദേശത്ത് കരിപ്പാട് വീട്ടിൽ മാളുനായ്ക് 
എന്നയാൾ 16-12-2019 -ാം തീയതി മരിച്ചുപോയെന്നും കേരള 
ലാൻഡ് റവന്യൂ മാന്വൽ വാല്യം 6 , പാര ഗ്രാഫ് 236 -ൽ 
പരാമർശിക്കും പ്രകാരമുള്ള ആവശ്യങ്ങൾക്കായി അനുവദിക്കുന്ന 
അവകാശ സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായി പാരഗ്രാഫ് 
236 - ൽ പരാമർശിക്കും പ്രകാരമുള്ള പരേതന്റെ അവകാശി 
കളായി താഴെ പറ യുന്ന 4 പേർ മാത്രമാണു ള്ള തെന്നും 
അറിവായിരിക്കുന്നു . 


മേൽപ്പറ ഞ്ഞ വരാണ് പരേതന്റെ അവകാശികളെന്നു 
ഉള്ളതിന് 

സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നുള്ളിൽ രേഖാ മൂലം 
വെള്ളരിക്കുണ്ട് തഹശീൽദാർ മുമ്പാകെ ഹാജരാകേണ്ടതാണ് . 
കാലാവധി ക ഴിഞ്ഞാ തപാൽ മാർഗ്ഗമാ യോ വരുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 


വെള്ളരിക്കുണ്ട് . 


തഹശീൽദാർ . 


206 


